O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2829 


Revenue Department 


18th January 2022 


Kozhikode District 


Vadakara Taluk 


NOTICE 


നമ്പർ : ജെ2-801021 


10-11-2021 


അനന്തരാവകാശ 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചിത്രലേഖ . കെ പേരാമ്പ്രമീത്തൽ ഹൗസ് 
മേപ്പയിൽ പിഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി -നടക്കുതാഴ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് രാജൻ.കെപി , പേരാമ്പ്രമീത്തൽ ഹൗസ് മേപ്പയിൽ , 
ബോധിപ്പിച്ച അപേക്ഷ -നടക്കുതാഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-06-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാജൻ.കെ.പി 


ഭർത്താവ് 


61 


2 


| ആദിത്യ.കെ . പി 


മകൾ 


29 


നമ്പർ : ജെ2-8536 


18-11-2021 


അ 


വടകര താലൂക്കിലെ ഒഞ്ചിയം വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ മോഹനൻ കറുവകണ്ടത്തിൽ പാണ്ടിക 
ശാലവളപ്പിൽ ഹൗസ് , കണ്ണുക്കരപിള്ള എന്നയാളുടെ അവകാശികൾക്ക് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒഞ്ചിയം വില്ലേജിൽ പരേതൻറെ മകൻ ബേബിഷ് , പാണ്ടിക ശാലവളപ്പിൽ , ഒഞ്ചിയം , 
ബോധിപ്പിച്ച അപേക്ഷ ഒഞ്ചിയം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മല്ലിക 


ഭാര്യ 


65 


2 


ജയേഷ് 


മകൻ 


43 


3 


| ആരതി 


| പൗത്രി 


ಪ ] ಹ ] ಟ 


18 


4 


അഞ്ജലി 


പൗത്രി 


13 


5 


| ബേബിഷ് 


മകൻ 


41 


നമ്പർ : J2-9191 / 21 


25-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2830 


KERALA GAZETTE 


Part III 


വടകര താലൂക്കിൽ ചോറോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അപ്പു തുണ്ടിക്കണ്ടിയിൽ വീട് , 
രയരങ്ങോത്ത് പോസ്റ്റ് , ചോറോട് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചോറോട് വില്ലേജിൽ പരേതൻറെ മകൻ വേണുഗോപാലൻ , തുണ്ടിക്കണ്ടിയിൽ വീട് , 
രയരങ്ങോത്ത് പോസ്റ്റ് , ചോറോട് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ ചോറോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-1989 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വേണുഗോപാലൻ ടി കെ 


മകൻ 


56 


2 


| മുരളീധരൻ ടി കെ 


മകൻ 


54 


3 


| അരിവിന്ദാക്ഷൻ ടി കെ 


മകൻ 


51 


4 . 


ഉഷാകുമാരി ടി കെ 


മകൾ 


41 


നമ്പർ : J2-6853 / 21 


28-08-2021 


അ 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാമോദരൻ കുയ്യാണ്ടത്തിൽ വീട് , പുതുപ്പണ 
ം പോസ്റ്റ് , നടക്കുതാഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നടക്കുതാഴ വില്ലേജിൽ പരേതൻറെ മകളുടെ ഭർത്താവ് രാജേഷ് , തയ്യിൽ വീട് , പുതുപ്പണം പോസ്റ്റ് , 
നടക്കുതാഴ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ ടക്കുതാഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-07-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


35 


രേഷ് 
ദിവ്യ എൻ കെ 


2 


മകൾ 


33 


3 


ധന്യ എൻ കെ 


| മകൾ 


31 


നമ്പർ : ജെ2-8784121 


24-02-2021 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 
ചോയി.ഇ.ടി.കെ ഇടക്കണ്ടി താഴെ കുനിയിൽ ഹൗസ് മേപ്പയിൽ പിഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നടക്കുതാഴ വില്ലേജിൽ പരേതൻറെ മകൻ വിശ്വനാഥൻ , 
ഇടക്കണ്ടി താഴെ കുനിയിൽ , മേപ്പയിൽ , ബോധിപ്പിച്ച അപേക്ഷ നടക്കുതാഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-09-2006 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2831 


Revenue Department 


18th January 2022 


ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കൗസു 


മകൾ 


74 


2 


ബാലൻ 


മകൻ 


71 


3 


വിജയൻ 


മകൻ 


69 


4 


സരള 


മകൾ 


66 


5 


| മകൻ 


64 


ബാബുരാബൻ 
വിശ്വനാഥൻ 


6 


മകൻ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2832 


KERALA GAZETTE 


Part III 


Kozhikode District 


Vadakara Taluk 


NOTICE 


നമ്പർ : ജെ2-6816 / 21 


31-10-2021 


വടകര താലൂക്കിൽ ചോറോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലക്ഷമി ജയശ്രി നിവാസ് . ചോറോട് പി 
ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ചോറോട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ശ്രീധരൻ , ജയശ്രി നിവാസ് . ചോറോട് പിഒ , ബോധിപ്പിച്ച അപേക്ഷ 
ചോറോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ടി.വി.ശ്രീധരൻ 


| ഭർത്താവ് 


89 


2 


ജയശ്രി.ടി.വി 


മകൾ 


57 


3 


സുരേഷ് ബാബു 


മകൻ 


55 


നമ്പർ : ജെ2-735221 


06-09-2021 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശോഭ പുതിയ പുരയിൽ ഹൗസ് , പുത്തൂർ 
പിഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
നടക്കുതാഴ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് രാമദാസൻ , പുതിയ പുരയിൽ ഹൗസ് പുത്തൂർ പിഒ , ബോധിപ്പിച്ച അപേക്ഷ 
നടക്കുതാഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 01-01-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാമദാസൻ 


ഭർത്താവ് 


62 


2 


തുളസി 


| മകൾ 


29 


3 


തുഷാര 


മകൾ 


24 


നമ്പർ : ജെ2-801221 


05-10-2021 


വടകര താലൂക്കിൽ 


നാദാപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിക്കണ്ണൻ അനന്തോത്ത് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2833 


Revenue Department 


18th January 2022 


അപേക്ഷ 


ഹൗസ് , നാദാപുരം പിഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നാദാപുരം വില്ലേജിൽ പരേതൻറെ മകൻ സഞ്ജീവ്.എ , അനന്തോത്ത് നാദാപുരം , ബോധിപ്പിച്ച 

നാദാപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജീവൻ.എ 


| മകൻ 


65 


2 


സഞ്ജീവ്.എ 


മകൻ 


62 


3 


സബിത.എ 


| മകൾ 


60 


4 


സന്തോഷ് 


| മകൻ 


56 


നമ്പർ : ജെ2-8881 21 


16-11-2021 


വടകര താലൂക്കിൽ വാണിമേൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞാമി നാരാണൻ കണ്ടിയിൽ 
ഹൗസ് , കോടിയൂറ , കല്ലാച്ചി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാണിമേൽ വില്ലേജിൽ പരേതയുടെ സഹോദരി കുഞ്ഞാലി , നാരാണൻ കണ്ടിയിൽ വാണിമേൽ , 
ബോധിപ്പിച്ച അപേക്ഷ വാണിമേൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-12-2016 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അലീമ 


സഹോദരി 


69 


2 


സഹോദരൻ 


65 


| മായൻകുട്ടി 
ബിയ്യാത്തു 


3 


സഹോദരി 


61 


4 


കുഞ്ഞാലി 


സഹോദരൻ 


59 


5 


പോക്കർ 


സഹോദരൻ 


59 


6 


സഹോദരൻ 


58 


കുഞ്ഞബ്ദുള്ള 
ആയിഷ 


7 


സഹോദരി 


56 


8 


അസ്യ 


സഹോദരി 


49 


നമ്പർ : ജെ2-122022 


14-12-2021 


വടകര താലൂക്കിൽ നടക്കുതാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജോപാലൻ.ടി , ശ്രീഗോവിന്ദം 
പുതുപ്പണം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നടക്കുതാഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭന , ശ്രീഗോവിന്ദം , പുതുപ്പണം , ബോധിപ്പിച്ച അപേക്ഷ 
നടക്കുതാഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2834 


KERALA GAZETTE 


Part III 


പരിശോധിച്ചതിൽ ടിയാൻ 28-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭന.കെ 


ഭാര്യ 


59 


2 


റോഷ്ന രോനിഷ് 


| മകൾ 


37 


3 


രസ്ത രാജ് . ടി.കെ 


മകൾ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2835 


Revenue Department 


18th January 2022 


Kozhikode District 


Vadakara Taluk 


NOTICE 


നമ്പർ : ജെ2-575221 


05-07-2021 


അ 


വടകര താലൂക്കിൽ ഏറാമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പവിത്രൻ.ആർ.ക 
രയരേത്ത്കണ്ടി ഹൗസ് ഓർക്കാട്ടേരി പിള്ള എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറാമല വില്ലേജിൽ പരേതൻറെ മാതാവ് നാരായണി , രയരേത്ത്കണ്ടി ഹൗസ് 
ഓർക്കാട്ടേരി പിഒ , ബോധിപ്പിച്ച അപേക്ഷ ഏറാമല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 27-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നാരായണി 


മാതാവ് 


74 


നമ്പർ : ജെ2-172022 


23-12-2021 


വടകര താലൂക്കിൽ അഴിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രതീഷ് കുമാർ , ചെറിയത്ത് 
ഹൗസ് , കോറോത്ത് റോഡ് പിള്ള എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അഴിയൂർ വില്ലേജിൽ പരേതൻറെ മാതാവ് നാരായണി , ചെറിയത്ത് 
ഹൗസ് , കോറോത്ത് റോഡ് , ബോധിപ്പിച്ച അപേക്ഷ അഴിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ഇല്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നാരായണി 


മാതാവ് 


64 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:25:07 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


